Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12 / 2009- 2011 


सत्यमेव जयते 


GOVERNT 


- 
കേര 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th August 2011 

2011 ആഗസ്റ്റ് 9 
18th Sravana 1933 
1933 ശ്രാവണം 18 


വാല്യം 56 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ സി - 1119 / 2011. 

2011 ജൂ ലൈ 12 . 
--മുണ്ടരി വിത്തു ക്യ ഷി തോട്ട ത്തിൽ വിളവെടുത്ത 
ഏകദേശം 4000 കിലോ ഗ്രാം ഉണങ്ങിയ അടയ്ക്ക ടെണ്ടർ 
ലേല അടി സ്ഥാ ന ത്തിൽ വിൽപ്പന നട ത്തു ന്ന തിന് 
തീരുമാനിച്ചിരിക്കുന്നു . 

- നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 26- 8 - 2011 - ന് പകൽ 1 മണി വരെ 
വിൽപന നട ത്തു ന്ന തും പൂ രി പ്പിച്ച് ടെണ്ടർ 
ഫോമുകൾ അന്നുതന്നെ 3 മണിക്ക് മുമ്പായി തിരികെ 
സമർപ്പി ക്കേ ണ്ട തുമാ ണ് . അന്നുതന്നെ 3 . 30 - ന് 
നടക്കുന്ന ലേല ത്തി നു ശേഷം ക്യഷി ഡെപ്യൂട്ടി 
ഡയറക്ടറുടെയോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 
നിരതദ്രവ്യമായി 5,500 ( അയ്യായിരത്തിഅഞ്ഞൂറ്) 
26 - 8 - 2011 - ന് 3 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ സമർപ്പിക്കുന്നവരും ലേലത്തിൽ പങ്കെടുക്കുന്ന 
തിനായി പ്രത്യേകം നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. 


3. ടെണ്ടർ ഫോമിന്റെ വില 450 + വിൽപ്പന നികുതി 

ആ യി രി ക്കും . തപാ ലിൽ ടെണ്ടർ ഫോമു കൾ 
ആവശ്യമുള്ളവർ 500 ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
പേരിൽ മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. തപാലിൽ 
ഉണ്ടാ കു ന്ന കാല താ മ സ ത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദിയായിരിക്കുകയില്ല . 
4. ടെണ്ടർ ഫോമുകൾ, ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തുകൃഷി 

തോട്ടം,മുണ്ടേരി പി . ഒ ., മലപ്പുറം ജില്ല , പിൻ - 679 334 , 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേ ണ്ട തും , കവറിന് 
പുറ ത്ത് സി . 1119 / 2011 ( പകാ ര മു ള്ള ഉണ ങ്ങിയ 
അ ട യ് ക്ക യ്ക്കുള്ള ടെണ്ടർ എന്ന് നാമ ക ര ണം 
ചെയ്യേണ്ടതുമാണ്. 
ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ / ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം ( 8) അന്നു 
തന്നെ ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം അംഗീകാരം 
ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ 
മുഴു വൻ സംഖ്യ യും അടച്ച് അടയ് ക്ക് സ്വന്തം 
ചെല വിലും ഉത്ത ര വാ ദി ത്വ ത്തിലും നീക്കം 
ചെയ്യേണ്ടതുമാണ്. 


31st MAY 2011] 


AGRICULTURE DEPARTMENT 


| 106 


പ 


- 6. ടെണ്ടർ ഫോറ ത്തോ ടൊപ്പം 50 മുദ്രപ്പത്ര ത്തിൽ - 9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ / ലേലവ്യവസ്ഥകൾ ഈ 
പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 
7. ടെണ്ടറിൽ ഒരു കിലോ ഗ്രാം അടയ്ക്കയുടെ വില 

- 10 . ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 

പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ/ ലേലം 

നടത്തുന്നതായിരിക്കും. 
8. ടെണ്ടർ/ ലേലം ഒറ്റക്കോ, കൂട്ടായോ റദ്ദാക്കുവാനോ, 

വിത്തുകൃഷിത്തോട്ടം, 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 

മുണ്ടേരി, 

( ഒപ്പ്) 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 

മലപ്പുറം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


